Reg . No. KLrivji 


Cvernment of Kerala 

1977 


KERALA GAZETTE 


EXTRAORDINARY 
PUSLICHED BY AUTHORITY 


3rd March 1977 


Vol. XXII] Trivandrum , Thursday, 


[No. 143 


12th Phalguna 1898 


GOVERNMENT OF KERALA 


Public Works (D ) Department 

DECLARATION 


No. 10316 /D2/77/PW . 

Dated , Trivandrum , 2nd March 1977 . 
Whereas in exercise of the powers conferred by clause (1) of Article 
2.8 of the Constitution , the President has in his Notification No. 2 /4/63 / 
Judl. II dated 31-5-1963 entrusted the Government of Kerala with their 
consent, the functions of the Central Government under the Kerala Land 
Acquisition Act, 1961 (Act 21 of 1962 ), in relation to acquisition of lands 
for the purpose of the Union in this State ; 

And whereas under sub -section ( 4 ) of Section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case , the provisions of Section 5 of the Act shall not apply to the lands 
specified in the Schedule below ; 

And whereas the Government are satisfied that the said lands have to be 
acquired for a public purpose; 

The Government of Kerala hereby declare under Section 6 of the Act 
that the lands specified in the Schedule below and measuring 1.7968 
hectares be the same a little more or less, is needed for a public purpose 
to wit, for widening and strengthening of Block V (Southern approach ) of 

33 /746 /MC. 


N. H. 17 and under section 7 of the Act direct the Special Tahsildar for L.A., 

Tellicherry to take order for the acquisition of the lands. Further, under 
sub -section (1) of Section 19 of the Act the Government direct that the 
Collectormay take possession of the lands on the expiry of fifteen days from 
the date of publication of the notice mentioned i sub-section (1) of Section 
9 of the Act. 


A plan of the lands is kept in the office of the Special Tahsildar for L. A .. 
Tellicherry and may be inspected at any time during office hours. 


ഭരണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ച് രാഷ്ടപതി, യുണിയൻ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961- ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക° ററ്) ( പകാരം കേന്ദ 
ഗവൺമെൻറിൻറ പ്രവത്തികൾ തൻ 1963-ാമാണ്ട് മേയ്മാസം 31 -ാം 
തീയതിയിലെ 214/ 63IJudl. II-ാം നമ്പർ പരസ്യപ്രകാരം കേരള 

ഗവൺ 
മെൻറിനെ, ആ 

ഗവൺമെൻറിൻറ സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിരിക്ക 
നാലും ; 


(പസ്തുതആക്ററ് 19-ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺ മെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, 
ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 


( പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് ഗവൺമെൻറിനു ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 


കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
1.7968 ഹെക്റ്റർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയാ, 
അതിൽ അൽപ്പം കുറവോ കൂടുതലേംആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് നാഷണൽ ഹൈവേ 11 ബ്ലോക്ക് V ( തെക്കുവശം) 
വീതി കൂട്ടുന്നതിനും ബലപ്പെടുത്തുന്നതിനും ആവശ്യമാണെന്ന്ആക്ററ് 6 -ാം 
വകുപ്പു പ്രകാരം ഇതിനാൽ (പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്ന 
തിനുളള ഉത്തരവ് സ്വീകരിപ്പാൻ ആക്ററ് 1 -ാം വകുപ്പു പ്രകാരം സ്പെഷ്യൽ 
തഹശീൽദാർ, ലാൻറ് അക്വിസിഷൻ തലശ്ശേരി എന്ന്ആളോട് നിർദ്ദേശി 
ക്കുകയുംചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിരി 
ക്കുന്ന നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു ദിവസം 
കഴിഞ്ഞാൽ കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നും കൂടി 
ആക്ററ് 19 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 


സ്ഥലത്തിന്റെ പ്ലാൻ തലശ്ശേരി ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ 
തഹശീൽദാർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അനൂഫീസ 
സമയത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 


y 


Taluk. - Cannanore 


SI. 
No. 


SCHEDULE 
District. - Cannanore 

Village .-- Baliapattam 
Desom . - Baliapattam 
( The extent given is approximate) 
Sy. No. Description 

Extent in 

Hectares 
R. Wet II 

0.2336 
8712 

0.2978 
88/12 R. Garden 

0.0549 
88/8 

do. 

0.0445 
88/13 

do . 

0.4751 
88/15 

do . 

0.1480 
88/16 

do. 

0.0212 
89/8 

do. 

0.0158 
89/9 

do . 

0.3738 
89/11 

do . 

0.1321 


1 . 
2 . 
3 . 
4 . 
5 . 
6 . 


87/3 


8 . 


10 . 


Total 


1.7968 


By order of the Governor , 

M. C. RAJA RAJA VARMA, 
Deputy Secretary to Government. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1977, 


